PART IV 
Private Advertisements and Miscellaneous Notifications 


കൊച്ചിൻ ദേവസ്വം ബോർഡ് 


- വിജ്ഞാപനം 


നമ്പർ എം -1653/ 08. 


2008 ജൂ 


ലൈ 23. 


- തിരുവി താം കൂർ- കൊച്ചി ഹിന്ദു റിലിജി യസ് 
ഇൻസ്റ്റിറ്റ്യൂഷൻ (അമെന്റ് മെന്റ്) ആക്ട് 2007 , 122 -ാം വകുപ്പ് 
2 ( 2 ) ഉ പ വ കു പൂ പ കാരം നിക്ഷിപ്ത മായ അധികാരം 
ഉപ യോ ഗിച്ചു കൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് 
2003 ഡിസംബർ 11 -ാം തീയതിയിലെ ഗസറ്റ് വിജ്ഞാപനം വഴി 
പ്രസിദ്ധപ്പെടുത്തിയ എൽ. ഡി. സി . | ദേവസ്വം അസിസ്റ്റന്റ് ആയി 
നിയമിക്കുന്നതിനുളള ചട്ടങ്ങളിൽ 1- 0 5 -ം താഴെ പറയുന്ന 
രീതിയിൽ ഭേദഗതി വരുത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. 
1 -ാം ചട്ടം താഴെ പറയുന്ന രീതിയിൽ മാറ്റിയിരിക്കുന്നു. 

1. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ജോലി 
ചെയ്യുന്ന എസ്. എസ്.എൽ. സി . പാസ്സായ ലാസ്റ്റ് ഗ്രേഡ് 
ജീവനക്കാരിൽ തങ്ങളുടെ പാബേഷൻ തൃപ്തികരമായി 
പൂർത്തിയായവരെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കുന്നതാണ്. 
ദിവസവേത ന ത്തിൽ ജോലി ചെയ്യുന്ന ജീവ ന ക്കാർക്ക് 
സ്ഥാനക്കയറ്റത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. 
-- 2. 5 -ാം ചട്ടം എടുത്തു കളഞ്ഞിരിക്കുന്നു. 


കൊച്ചിൻ ദേവസ്വം ബോർഡ് 
ആഫീസ്, തൃശ്ശൂർ. 


പി. രമണി, 
സെക്രട്ടറി. 


